Kerala Gazette No. 41 dated 26th October 1971: 
PART II 

കേരള നിയമസഭാ സെക്രട്ടറിയേററ 

പരസ്യം 
നമ്പർ 949/എൽ, ഏ . 4/71. തിരുവനന്തപുരം, 1971 ഫെബ്രുവരി 27 . 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 67 -ാം പട്ട( പകാരം താഴെപ്പറയുന്ന ബിൽ ഉട ° ദേശകാരണങ്ങ 
ളുടെവിവരണത്തോടും ധനകാര്യമെമ്മോറാണ്ടത്തോടും ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട 
നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധ 
പ്പെടുത്തുന്നു . 

ഡാക്റർ ആർ. പ്രസന്നൻ, 

സെകട്ടറി , 
നിയമസഭ. 


നാലാമതു കേരള നിയമസഭ 


28 -ാം നമ്പർ ബിൽ 
തടവുകാരെ സംബന്ധിച്ച 1971- ലെ കേരള ബിൽ 
കോടികളുടെ ഉത്തരവുമൂലം തടങ്കലിൽ വെച്ചിട്ടുളള തടവുകാരെ സംബ 
ന്ധിച്ച നിയമം ഏകീകരിക്കുന്നതിനുളള ഒരു ബിൽ. 

പീഠിക -കോടതികളുടെ ഉത്തരവുമൂലം തടങ്കലിൽ വെച്ചിട്ടുളള തടവു 
കാരെ സംബറടിച്ച നിയമം ഏകീകരിക്കുന്നത്യുക്തമായിരിക്കയാൽ; 

ഇൻഡ്യൻസിങിക്കിന്റെ ഇരുപത്തിരണ്ടാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമാക്കട്ടെ: 

1. ചുരുക്കപ്പേ, വ്യാപ്തിയും.- (1) ഈ ആക്റ്ററിന് തടവുകാരെ 
സംബന്ധിച്ച 1971- ന് 

കേരള ആക്റ്എന്ന് പേർ പറയാം. 
(2) ഇതിന് കേ സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കുന്ന 
താണ്. 

-Sufi 
G , 1923 


2 


അഥവാ 


2. നിർവ്വചനങ്ങൾ g 1) ഈ ആക്ററിൽ, സൻദർഭം മററുവിധത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം. 

( എ ). കോടതി എന്നതിൽ സിവിലേം ( കിമിനലോ, റവന്യൂവോആയ 
വിചാരണാധികാരം നിയമപരമായി വിനിയോഗിക്കുന്നഏതൊരുദ്യോഗസ്ഥനും 
ഉൾപ്പെടുന്നതാകുന്നു ; 

( ബി ) ഇൻസ്പെക്ററർ ജനറൽ എന്നതിന് ജയിൽ ഇൻസ്പെക്ററർ 
ജനറൽ എന്നർത്ഥമാകുന്നു . 

( സി ) ജയിൽ എന്നതിൽ തുറന്ന ജയിലും പൊതുവോ പ്രത്യേകമോ 
ആയഉത്തരവുമൂലം, ഉപജയിൽ എന്ന് ഗവൺമെൻറ പ്രഖ്യാപിച്ചിട്ടുളള 
ഏതൊരു സ്ഥലവും ഉൾപ്പെടുന്നതാകുന്നു ; 

( ഡി) സംസ്ഥാനം എന്നതിന് കേരള സംസ്ഥാനം എന്നർത്ഥ 
മാകുന്നു . 

(2) ജയിലുകൾ അഥവാ ജയിലിൽ അടയ്ക്കൽ അഥവാ തടവിൽ 
വെയ്ക്കൽ എന്നിങ്ങനെ15 മുതൽ 9 വരെവകുപ്പുകളിൽ ഉള്ള എല്ലാ പരാമർ 
ശങ്ങളുംദുർഗ്ഗുണപരിഹാരശാലകൾ , ബോർസ്ററൽ സ്ഥാപനങ്ങൾ, സർട്ടി 

ഫെഡ് സ്ക്കൂളുകൾ , സമാനസ്വഭാവമുളള മററ് സ്ഥാപനങ്ങൾ 
അവയിൽ തടവിൽവെയ്ക്കൽഎന്നിവയ്ക്കും ഉളള പരാമർശങ്ങളായി കരുതേണ്ട 
താണ്. 

3. തങ്ങളുടെ ബന്തവസ്സിലേയ്ക്ക് യഥാവിധി അയയ്ക്കപ്പെട്ട ആളു 
കളെ ജയിലുകളുടെ ചാർജ് വഹിക്കുന്നഉദ്യോഗസ്ഥൻമാർ തടവിൽ വെയ്ക്ക 
ണമെന്ന്. - ജയിലിൻ ചാർജവഹിക്കുന്ന ഉദ്യോഗസ്ഥൻ, 

ഈ ആക്റ 
പ്രകാരമോ, മററു വിധത്തിലോ ഏതെങ്കിലും കോടതി, തൻറ് ബന്തവസ്സി 
ലേയ്ക്ക് യഥാവിധി അയച്ചിട്ടുളള എല്ലാ ആളുകളെയും, അങ്ങനെയുളള ആളെ 
അയച്ചിട്ടുളള റിട്ടിന്റെയോ വാറണ്ടിൻറയോ, ഉത്തരവിന്റെയോ ആവശ്യത്തിന 
നുസരണമായോ അഥവാ നിയമാനുസ്യതമായി അങ്ങനെയുള്ള ആളെ മോചി 
പ്പിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതുവരെയോ സ്വീകരിച്ച് തടവിൽ 
വെയ്ക്കേണ്ടതാണ്, 

4. ജയിലുകളുടെചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥൻമാർ നടപ്പാക്കുകയോ 
മോചിപ്പിക്കുകയോചെയ്തശേഷം റിട്ടുകൾ 

മുതലായവ മടക്കണമെന്ന് 
. ജയിലിൻ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ, വിചാരണയ്ക്കുവേണ്ടി 
അയയ്ക്കപ്പെടുന്നതിനുളള വാറണ്ട് ഒഴിച്ച്, 3 -ാം വകുപ്പുപ്രകാരമുളള ഏതെ 
ങ്കിലും റിട്ടോ,ഉത്തരവോ വാറണ്ടം നടപ്പാക്കുകയോ അഥവാ അതുമൂലം അയ 
യ്ക്കപ്പെട്ടയാളെ മോചിപ്പിക്കുകയോചെയ്തുകഴിഞ്ഞയുടൻ, അങ്ങനെയുളള 


3 
റിട്ടിലോ ഉത്തരവിലോ വാറ,16:7 ലോ എങ്ങനെ ആയത് നടപ്പാക്കിയെന്നാ, 
അഥവാ അതുമൂലം അയയ്ക്കപ്പെട്ടയാളെ അതു നടപ്പാക്കുന്നതിനുമുമ്പ്എന്ത 
കൊണ്ട്ബന്തവസ്സിൽനിന്ന് മോചിപ്പിച്ചെന്നോകാണിക്കുന്നതും അദ്ദേഹം 
ഒപ്പുവെച്ചതുമായ സർട്ടിഫിക്കററ് സഹിതം ആയത് പുറപ്പെടുവിക്കുകയോ 
ഉണ്ടാക്കുകയോചെയ്ത കോടതിയിലേക്ക്" മടക്കേണ്ടതാണ്. 

5. കോടതിവിധികൾക്ക് പ്രാബല്യം നൽകുന്നതിന ജയിലുകളുടെ 
ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥൻമാർക്കുളള അധികാരം -സംസ്ഥാനത്തിന 
കത്തുളള ജയിലുകളുടെചാർജവഹിക്കുന്ന ഉദ്യോഗസ്ഥൻമാർക്ക് ഏതെങ്കിലും 
ആളെതടവിൽ വെയ്ക്കുന്നതിനുവേണ്ടി. 

( എ ) ഗവൺമെന്ററിന്റെ പൊതുവോ (പ്രത്യേകമാ ആയ "അധികാറ 
പ്രകാരം സംസ്ഥാനത്തിനകത്തു പ്രവർത്തിക്കുന്ന ഹൈക്കോടതിയോ മറേറതെ 
ങ്കിലും കോടതിയോ ടബ്യൂണലോ; അഥവാ 

( ബി ) ഗവൺമെൻറിന്റെ പൊതുവോ( പത്യേകമോആയ ഉത്തരവുമൂലം 
അങ്ങനെയുളള ഏതെങ്കിലും കോടതിയോ ടബ്യൂണലോ ജയിൽശിക്ഷയ്ക്കു 
വിധിച്ച ആളുകളെ സ്വീകരിക്കുന്നതോ തടവിൽ വെയ്ക്കുന്നതോ ജയിലിലട 
യ്ക്കുന്നതോഅധികാരപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഡ്യയിലെ മറേറതെങ്കിലും 
കോടതിയോ ബൂണലോ 

പാസാക്കുകയോപുറപ്പെടുവിക്കുകയോ ചെയ്ത ഏതെങ്കിലും വിധിക്കാ 
ഉത്തരവിനോ വാറണ്ടിനോ( പാബല്യം നൽകാവുന്നതാണ്. 

6. കോടതിയിലേയോ ടബ്യൂണലിലേയോ ഉദ്യോഗസ്ഥൻ വാറണ്ട 
മതിയായ അധികാരമാണെന്ന് -5-ാം വകുപ്പിൽ പരാമർശിച്ചിട്ടുളള ഏതെങ്കിലും 
കോടതിയിലേയോ ടബ്യൂണലിലേയോ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക 
ഒപ്പുളള വാറണ്ട്, ഏതെങ്കിലും ആളെ അയാളുടെ മേൽ പാസാക്കിയ ശിക്ഷാ 
വിധി അനുസരിച്ച് തടവിൽ വെയ്ക്കുന്നതിനു മതിയായ അധികാരമായിരി 
ക്കുന്നതാണ്. 

7. നടപ്പാക്കുന്നതിനുവേണ്ടിതനിക്കയച്ചിട്ടുളള വാറണ്ടിന്റെ നിയമസാധു 
തയെപ്പററി ജയിലിൻ ചാർജവഹിക്കുന്ന ഉദ്യോഗസ്ഥന് സംശയമുണ്ടാകു 
മ്പോഴുളള നടപടി.- (1) നടപ്പാക്കുന്നതിനുവേണ്ടി തനിക്കയച്ചിട്ടുളള വാറ 
ണ്ടിൻറയോ ഉത്തരവിൻറയോ നിയമസാധുതയെപ്പററിയോ, അഥവാ അതിൽ 
ആരുടെഔദ്യോഗിക മുദയേംകയ്യൊപ്പോആണോപതിച്ചിട്ടുളളത് ആ ആൾക്ക 
ആ വിധി പാസാക്കാനും വാറണ്ടാഉത്തരവോപുറപ്പെടുവിക്കാനും ഉളള അധി 
കാരത്തെപ്പറ്റിയോ, ജയിലിന്റെ ചാർജ് വഹിക്കുന്നഉദ്യോഗസ്ഥന് സംശയമു 
ണ്ടാകുന്നപക്ഷം, മയായ അക്കാര്യം ഗവൺമെൻറിന് റഫർചെയ്യേണ്ടതും, ആ 


സംഗതിയിലുള്ള അവരുടെഉത്തരവ് തടവുകാരനെ ഭാവിയിൽ കൈകാര്യം 
ചെയ്യേണ്ട രീതി സംബന്ധിച്ച് അയാൾക്കും മറെറല്ലാ ഗവൺമെൻറ 

ഉദ്യോ 
ഗസ്ഥൻമാർക്കും മാർഗ്ഗനിർദ്ദേശകനായിരിക്കേണ്ടതുമാകുന്നു. 

(2) (I) -ാം ഉപവകുപ്പു പ്രകാരം നടത്തിയ റഫറൻസ് തീർപ്പാക്കുന്നതു 
വരെയും വാറണ്ടിലോഉത്തരവിലോ(പത്യകം പറഞ്ഞിരിക്കാവുന്ന വിധത്തിലും 
നിയ ന്ത കണങ്ങളോടോ കാഠിന്യം കുറയ്ക്കലോടേം കൂടിയും തടവുകാരനെ തട 
വിൽ വെയ്ക്കേണ്ടതോ ണ് . 

8. തടവുകാരെ ഒരു ജയിലിൽനിന്നും മറെറാന്നിലേക്ക് മാററൽ.-(1) 
ഗവൺമെൻറിന്, പൊതുവോ (പത്യേകമോ ആയ ഉത്തരവുമൂലം തടവുകാരെ 
സംസ്ഥാനത്തിനകത്തുള്ള ഒരു ജയിലിൽനിന്നും മറെറാന്നിലേയ്ക്ക് മാറ്റുന്ന 
തിന് വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

(2) ഉത്തരവുകൾക്കു വിധേയമായും, ഗവൺമെന്ററിന്റെ നിയന്ത്രണ 
ത്തിലും ഇൻസ്പെക്ററർ ജനറലിന്ഉത്തരവുമൂലം തടവുകാരെ സംസ്ഥാന 
ത്തിനകത്തുളള ഒരു ജയിലിൽനിന്നും മറെറാന്നിലേയ്ക്ക് മാറ്റുന്നതിന 
വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

(3) ഉത്തരവുകൾക്കു വിധേയമായും, ഗവൺമെൻറിൻറയേം, ഇൻസ 
പെക്റർ ജനറലിൻറയോ നിയന്ത്രണത്തിലും ജില്ലാ കളക ° ററർക്ക് ഉത്തരവു 
മൂലം തടവുകാരെ ജില്ലയ്ക്കകത്തുള്ള ഒരു ഉപജയിലിൽ നിന്നും മറെറാന്നി 
ലേയ്ക്ക് മാറ്റുന്നതിന് വ്യവസ്ഥ ചെയ്യാവുന്നതും, അദ്ദേഹം 
യുളള എല്ലാ സ്ഥലംമാററങ്ങളും സ്ഥലമാററങ്ങൾക്ക് താൻഉത്തരവിട്ടം കഴിഞ്ഞ 
യുടൻതന്നെ ഇൻസ്പെക്ററർ ജനറലിനെ അറിയിക്കേണ്ടതും ആകുന്നു . 

9. ചീത്ത മേമുളള തടവുകാരെ എങ്ങിനെ കൈകാര്യം ചെയ്യണമെന്ന്. 
.(1) ഏതെങ്കിലും കോടതിയുടെഏതെങ്കിലും ഉത്തരവോ ശിക്ഷാ വിധിയോ 
പകാരം തടവിൽ വെയ്ക്കുകയോ ജയിലിലടയ്ക്കുകയോ ചെയ്തിട്ടുളള 
ഏതെങ്കിലും ആൾ ചിത്ത ഭയമുളള ആളാണെന്ന് ഗവൺമെൻറിന് തോന്നുന്ന 
പക്ഷം, അയാൾ ചിത്തമമുളളയാളാണെന്ന വിശ്വാസത്തിനുളള കാരണങ്ങൾ 
രേഖപ്പെടുത്തിയിട്ടുളള ഒരു വാറണ്ടുമൂലം, ഗവൺമെന്റിന് അയാളെ സംസ്ഥാ 
നത്തിനകത്തുളള ഒരു് (ഭാന്താലയത്തിലേയ്ക്കോ, സുരക്ഷിതബന്തവസ്സുളള 
മററ് സ്ഥാനത്തേക്കോ മാററുന്നതിനും, അയാളെ തടവിൽ വെയ്ക്കുന്നതിനോ, 
ജയിലിലടയ്ക്കുന്നതോഉത്തരവിടുകയോ വിധിക്കുകയോചെയ്തിട്ടുളള കാല 
അത്തിന്റെ ശേഷിക്കുന്ന കാലരേതക്കോ, അഥവാ ആ കാലാവധി തീരുമ്പോൾ തട 
പുകാരൻറയോ, മററുളളവരുടേയോസുരക്ഷിതത്വത്തിന് അയാളെ വൈദ്യശ 
ദ്ധയാലോ, ചികിൽസയിലോതുടർന്ന് തടവിൽവെക്കേണ്ടത് ആവശ്യമാണെന്ന് 


അങ്ങനെ 


5 


ഒരു മെഡിക്കൽആഫീസർ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ, നിയമമനുസ 
രിച്ച് അയാളെ മോചിപ്പിക്കുന്നതുവരെയക്കാ, അയാളെ അവിടെസൂക്ഷിക്കു 
ന്നതിനും ചികിൽസിക്കുന്നതിനും ഉത്തരവിടാവുന്നതാണ്. 

(2) തടവുകാരൻ സ്ഥിരബുദ്ധിയുളളയാളായിരാർന്നിട്ടുണ്ടെന്ന് 
ഗവൺമെൻറിന് തോന്നുന്നപക്ഷം, പിന്നീടും ബന്തവസ്സിൽ സൂക്ഷിക്ക 
പ്പെടാൻ ബാദ്ധ്യസ്ഥനാണെങ്കിൽ, ഗവൺമെൻറ് തടവുകാരൻ ചാർജ 
വഹിക്കുന്നയാൾക്ക് അയച്ചുകൊടുക്കുന്ന ഒരു വാറണ്ടുമൂലം ഏതു ജയിലിൽ 
നിന്നാണോ അയാളെ നീക്കംചെയ്തത് ആ ജയിലിലേയ്ക്കോ, അഥവാ സംസ 
ഥാനത്തിനകത്തുളള മറെറാര ജയിലിലേക്കോറിമാൻഡു ചെയ്യുകയോ അഥവാ 
തടവുകാരൻ തുടർന്ന് ജയിലിൽ സൂക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥനല്ലെങ്കിൽ 
അയാളെ മോചിപ്പിക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയോ ചെയ്യേണ് 
താണ്. 


(3) (1) -ാം ഉപവകുപ്പു പ്രകാരം ഒരു തടവുകാരനെ (ഭാന്താലയത്തിൽ 
അടച്ചിരിക്കുന്ന സമയം, അയാൾ അനുഭവിക്കുന്നതിന് കോടതി ഉത്തരവിടു 
കയോ വിധിക്കുകയോ ചെയ്തിരിക്കാവുന്ന തടവിൻറയോ ജയിൽ വാസ 
ത്തിൻറയോ കാലാവധിയുടെഭാഗമായി കണക്കാക്കേണ്ടതാണ് . 


(4) (1)-ാം ഉപവകുപ്പു പ്രകാരം ഒരു തടവുകാരനെ സംസ്ഥാനത്തിന 
കത്തുള്ള ഒരു പ്രാന്താലയത്തിലേക്കോ, സുരക്ഷിതബന്തവസ്സുളള മററ 
സ്ഥലത്തേക്കോനീക്കം ചെയ്യുന്നതിന് ഉത്തരവിടാൻ ഗവൺമെൻറിന് അധി 
കാരമുളള ഏതൊരു സംഗതിയിലും ഇൻഡ്യൻ ഭരണഘടനയുടെ 1 -ാം പട്ടിക 
യിൽ പറഞ്ഞിട്ടുളള ഇൻഡ്യയിലെ മറേറതെങ്കിലും സംസ്ഥാനത്തയോയൂണി 
യൻ പ്രദേശത്തേയോഅങ്ങനെയുളള ഏതെങ്കിലും ആലയത്തിലേക്കോ, സ്ഥല 
ത്തേക്കോഅയാളെ നീക്കം ചെയ്യുന്നതിന് അങ്ങനെയുളള മററ് സംസ്ഥാനത്തെ 
ഗവൺമെൻറുമായോ യൂണിയൻ പ്രദേശത്തെ അഡ്മിനിസ Pat റററുമായോ 
ഉളള കരാറനുസരിച്ച് ഗവൺമെൻറിന്ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 


10. ചട്ടങ്ങളുണ്ടാക്കാനുളള അധികാരം.-(1) ഈ ആക്ററിന്റെ ആവശ്യ 
ങ്ങൾ നിർവ്വഹിക്കുന്നതിന് ഗവൺമൻറിന് ചട്ടങ്ങളുണ്ടാക്കാവുന്നതാണ്. 


(2 ) ഈ ആക്റ്യപകാരമുണ്ടാക്കുന്നഏതൊരു ചട്ടവും, അതുണ്ടാക്കിയ 
തിനുശേഷം, കഴിയുന്ന തവേഗം, നിയമസഭ യോഗം ചേർന്നിരിക്കുമ്പോൾ 
അതിന്റെ മുമ്പാകെആകെ പതിനാലു ദിവസകാലത്തേക്ക്_അത് ഒരു സമ്മേള 
നത്തിലോ തുടർച്ചയായ രണ്ടു സമ്മേളനങ്ങളിലോ പെടാം - വെയ്ക്കേണ്ടതും, 
അ പ്രകാരം വെയ്ക്കുന്ന സമ്മേളനമോ അതിന് തൊട്ടടുത്തുവരുന്ന സമ്മേള 


6 


അഥവാ 


നമോ അവസാനിക്കുന്നതിനുമുമ്പ്, നിയമസഭ ചട്ടത്തിൽ വല്ല ഭേദഗതിയും 
വരുത്തുകയോഅഥവാ ചട്ടം ഉണ്ടാക്കണ്ടായെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്ന 
പക്ഷം, ചട്ടത്തിന് അതിനുശേഷം അതതു സംഗതിപോലെ, അങ്ങനെ ദേ 
ഗതി ചെയ്ത രൂപത്തിൽമാ തം പ്രാബല്യമുണ്ടായിരിക്കുകയോ 
യാതൊരു പാ ബല്യവും ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതുമാണ്. എന്നിരു 
ന്നാലും, അങ്ങനെയുളള ഏതെങ്കിലും ഭേദഗതിയോറദ്ദാക്കലോ ആ ചട്ടപ്രകാര• 
നേരത്തെയ്തയാതൊന്നിന്റെയും സാധുതയ്ക്ക് ദൂഷ്യം വരുത്താത്തവിധ 
ത്തിലായിരിക്കേണ്ടതാകുന്നു . 


11. റദ്ദാക്കൽ, തടവുകാരെ സംബന്ധിച്ച 1950- ലെ തിരുവിതാംകൂർ 
കൊച്ചി ആക്ററ് (1950- ലെ XVII) ഇതിനാൽ- റ8°മാക്കുന്നു. 1956 - ലെ 
സംസ്ഥാന പുന: സംഘടന ആക്ററ് (1956- ലെ 37-ാം കേൻ ആക്ററ ) 5 -ാം 
വകുപ്പ്(2) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുളള മലബാർ ജില്ലയ്ക്ക് തടവു 
കാരെ സംബന്ധിച്ച് 1900- ലെ ആക്ററ് (1900- ലെ 3 -ാം കേൻ ആക്റ്) 
ബാധകമല്ലാതായിത്തീരുന്നതാണ്. 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
സംസ്ഥാനത്തെ തിരുവിതാംകൂർ- കൊച്ചി പ്രദേശത്തെ തടവുകാരെ സംബ 
ന്ധിച്ച നിയമം തടവുകാരെ സംബന്ധിച്ച 1950- ലെ തിരുവിതാംകൂർ- കൊച്ചി 
ആക്ററിൽ (1950- ലെ XVII) അടങ്ങിയിരിക്കുമ്പോൾ , മലബാർ പ്രദേശത്ത 
പാബല്യത്തിലുളള സമാനമായ നിയമം തടവുകാരെ സംബന്ധിച്ച 1900 - ലെ 
ആക്ററ് (1900- ലെ 3 -ാം കേൻ 8 ആക്ററ്) ആണ്. ഈ നിയമങ്ങൾക്കു പകര 
മായി സംസ്ഥാനം മുഴുവൻ* ബാധകമായ രൊററ നിയമം ആവശ്യമാണെന്ന് 
കരുതുന്നു . 


2. ഈ ബിൽ മേൽപ്പറഞ്ഞ ലക്ഷ്യം നേടുന്നതിനുദ്ദേശിക്കപ്പെട്ടിട്ടുളള 
താണ്. 


ധനകാര്യമെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും, നടപ്പിലാക്കുകയും ചെയ്താൽ സംസ്ഥാന 
സഞ്ചിതനിധിയിൽനിന്നും യാതൊരധികച്ചെലവുംഉണ്ടാകുന്നതല്ല . 


1 
ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം സം ബന്ധിച്ച് 

മെമ്മോറാണ്ടം 
ബില്ലിൻ 10-ാം ഖണ്ഡം ആക്ററിന്റെ ആവശ്യങ്ങൾ നിർവ്വഹിക്കുന്ന 
തിനു ചട്ടങ്ങളുണ്ടാക്കുന്നതിന് ഗവൺമെൻറിനെ അധികാരപ്പെടുത്തുന്നു . ചട്ട 
ങ്ങളുണ്ടാക്കാവുന്ന കാര്യങ്ങൾ നടപടിപരവും ഭരണപരവുമായ സ്വഭാവം മാത 
മുളളവയാണ്. കൂടാതെ, ചട്ടങ്ങൾ നിയമസഭയുടെ സൂക്ഷ്മപരിശോധ 
നയ്ക്ക്വിധേയമായിരിക്കുന്നതാണ്. ചട്ടങ്ങളുണ്ടാക്കുന്നതിനുളള അധികാരം 
അങ്ങനെ സാധാരണ സ്വഭാവമുളളതാണ്. 


സി . എച്ച്. മുഹമ്മദുകോയ . 
(A true translation) 

C. H. KUNHIRAMAN , 

Head Translator. 


3 


Kerala Gazette No. 41 dated 26th October 1971. 
PART III 

List of Vanufacturers,] Repairers and Dealers Licenced in 
the Kerala State for the period from 1-7-1971 to 30-9-1971 

under the Kerala Weights & Measures 
• Enforcement) Act and Rules. 

5th October 1971 
Name and address 

De ails of articles Licence No. 
(1) 

(2) 

(3 ) 
1. MANUFACTURERS NIL . 
II REPAIRES: 
1. Sri V.M.Mohammed , Beamscales of 

R - 265 
Vadakkakathu, 

Classes C & D and 
Elamakkara Soith , platform machines. 

Edappally. 
2 . M.N. Jananardhanan Nair, Weights,Measures, R - 266 
Precision Scales, 

Beamscales 
Near J. B. School, 

(Classes C & D ), 
Badagara . 

Counter machines , 
Spring Balances and 

platform machines . 
3 . K. V. Abraham , 

Weights, Measures, R - 967 
Kalavilathekkethil, and Beamscales 
Ammakandakara , (Classes C & D ) 

Adoor . 
4 M /s. Accuracy (P ) Co., All kinds of 

R - 268 
7/336 Railway Station weighing instruments. 

Road , Kottayam . 
5. Sri. E. Sudhakaran, 

Beamscales, 

R - 269 
Scales and Industries Counterscales and 
PVX Villa , 

platform machines . 
Kurisuparambu , 

Cochin -2 .. 
III. DEALERS: 

1. Central Metal Stores, Cast Iron Weights, D -885 

10/368 , Palayam Road , Capacity measures 
Calicut. 

(exceptdry measures) 
and weighing and 

Measuring Instruments. 
.G300/S 


19 


: 


2 


(3 ) 
D -886 


2. Bright Metal Stores, 

Big Bazaar, Nileshwar, 
Cannanore District. 


(2 ) 
Weights, Measures , 
(except dry measures) 
and weighing instru 
ments. 


Do. 


D -887 


3. Quality Hardware Stores, 

High Road , 

Trichur . 
4. Standard Medical Siores, 

Perumbavoor. 


5. Sri. P..Poulose, 

Hardware Merchant, 
Market Road , 

Chalakkudy. 
6. Sri. K.J. Joseph, 

Mini Stores , 

Erumely. 
7. M /s. William Goodacre and 

Sons ( India ) Ltd., 
P. B. No.6 , 

Alleppey 
8. M. S. HajeeMohideen Pillai 

Sons, Hardware Merchant, 
Mullackal, 
Alleppey . 


Dispensing Measures D -888 
and Measuring 
Instruments. 
Weights, Measures 

D -889 
( except dry measures) 
Weighing and Measuring 
instruments 
Weights, Beamscales D -890 
and Measures (except 
dry measures) 
All kinds ofMetric D -891 
weights and weighing . 
instruments. 


9. Sri. P. R. Madhavan , 

Pacholil Harewares , 
Vellathooval P. O. 


All kinds ofmetric D - 892 
weights. measures 
(c :cept dry measures ) 
weighing and measuring 
instruments . 
Weights, Measures D -893 
( except dry measures) 

and weighing instru 
ments. 
Weights, Measures D -894 
(except dry measures) 
and all kinds of 
weighing and measuring 
instruments. 
Do. 

D -895 


10. M /s. K. S. Ramjah Chetty 

Brother, 
General Merchant, 
10/363, Palayam Road, 

Calicut. 
11. Sri. K. Velappan Nair , 

Padma Stores, 
Hardware Merchants, 

Mullackal, Alleppey 
12. M /s. C. Perumal Pillai Sous, 

Power House Road , 
Trivandrum . 


All kinds of weights, D - 896 
measures (except dry 
measures) weighing and 
measuring instruments. 


3 


(2 ) 

( 3 ) 
13. M /s. Accuracy (P ) CO .. Weights (other than D- 97 
7/336 Railway Station 

bullion wrights ), 
Road. Kottayam ., 

weighing and measuring 

instruments. 
14. Sri. V. Shahul Hameed , All kinds of beam D -898 

V. S. H. Shah Hardwares, scales, cuunter 
Chalai, Trivandrum . 

machines , weights, 
measures ( except dry 
measures ) and measur 

ing instruments . 
15. Sri. N. Jayachandran Nair, Weights, Measures D -899 
# Jayabhrat Hardwaris, (except dry measures) 
Puravur P. O., 

and beamscales 
Quilon . 
16 Sri. T. Ananthan Chettiar, All kinds of metric D -900 

S. P. Jewellery Mart, weights , and weighing 

Chalai, Trivandrum . instruments . 
17. Ms. Travancore Neo Agencies, All kinds of 

D -901 
Vanchiyoor Road, 

weighing 
Trivandrum . 

instruments . 
18 City Medical Service , 

Weights, Measures D -902 
Statue Junction , 

( except dry measures ) 
Trivandrum . 

and weighing instru 

Inents . 
19. Sri. V.M Mo ammcd , Weights, Mea ures D - 973 
General Merchant 

( except drymeasures) 
S Batteri P. O. 

and all kinds of 

weighing instruments. 
List of Licences Cancelled 
Address 

: Licence No. 

(2 ) 
I. MANUFACTURERS: 1. M /s. Mukunda Agricultural 11-20 

Implemen s and Steel Trink 

Works, Badagara . 
2. Sri. M. Abdul Rahiman , M -92 

Swaraj IndustrialSociety , 

T. B. Road, Kottayam . 
3 M /s. Ganesh Enterprises, M - 100 

Machinery Dealers, 

Wadakkancherry . 
II. REPAIRERS: 1. Sri. A C. Kuttan , 

R -247 
Ambady HardwaresMart , 
Ponnani. 


4 


III . DEALERS: 


(2) 
2. Sri Ganesh Enterprises, R -248 

Machinery Dealers , 

Wadakkancherry . 
1. M.M. Pylee, 

D -114 
Hardware Merchant, 

Perumbavoor. 
2. Sri. M. Veerannan Chettiar, D - 151 

Hardware Merchan . 

Main Road, Nenmara 
3. The Kerala State Co-operative D 443 

Marketing Federation Ltd., 
P. B. No. 80 , Beach Road, 

Calicut. 
4. M /s. P. A. Joseph & Chummar, D -493 

GeneralMerchants , 
Thazhakott Bazar, 

Kattoor P. O. 
5. Sri. M.Abdul Rahiman , D -536 

Swaraj Industrial Society, 

T. B. Road, Kottayam . 
6. Sri. Ganesh Enterprises, D -596 

Machinery Dealers , 

Wadakkancherry. 
7. M /s. Nazir Hardware Stores, D -639 

Big Bazzar. 

Palghat. 
8. Sri. C. V. Paul, 

D -672 
C. V. Hardwares, 

Irinjalakuda . 
9. K. Khader , 

D -683 
Indian Stores, 

Sultan Battery. 
10. K. Abdul Razakkhan , 

D -695 
Hardware Stores, 

Nenmara P. O. 
11. Sri. P. K. Kutty , 

D -769 
Maliyil House, 
Nayampadam , 
Kottayam . 


5 


(1 ) 


(2) 


D -782 


D - 881 


12. Sri. K. Yousaf, 

Vessel Merchant, 
Kottapadi, 

Malappuram . 
13. Sri. M.K.Mohammed Ali, 

Kerala Hardwares & Paints , 

Kodungallore. 
14. M /s. Amur Tools, 

Kammath lane, 
Palayam Road , 
Calicut. 


D -849 


(Sd .) 
For Controller (W & M ). 


Trivandrum -1 . 


G. 300/S 


